O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 സെപ്റ്റംബർ 28 
Tuesday , 28th September 2021 


1197 കന്നി 12 


1943 ആശ്വിനം 6 


12th Kanni 1197 


6th Aswina 1943 


നമ്പർ 


വാല്യം 10 
Vol . X 


38 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


7795 


Revenue Department 


28th September 2021 


Neyyatinkara Taluk 


NOTICE 


നമ്പർ : എ 1-20345 2021 


09-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ കോട്ടുകൾ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹരികുമാർ എന്നയാളുടെ 
അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുകൾ വില്ലേജിൽ രഞ്ജിനി മൂലക്കര ഹരി വിലാസം മേലെ 
വീട് , ബോധിപ്പിച്ച അപേക്ഷ കോട്ടുകൾ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-07-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രഞ്ജിനി 


ഭാര്യ 


39 


2 


വൃന്ദ R 


മകൾ 


14 


3 


അമൽദേവ് H 


മകൻ 


12 


4 


ദേവകി 


അമ്മ 


92 


അത് 


പരേതൻറെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട് . മൈനർ മുകളിലുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തില 
ാണ് . നുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 

( 2 ) 


നമ്പർ : എ1-18160 / 2021 


06-08-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ കൊല്ലയിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിജയകുമാർ കെ 
എന്നയാളുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊല്ലയിൽ വില്ലേജിൽ എ.സതികുമാരി 
ശ്രീചിത്തിരയിൽ മേക്കൊല്ല നെടിയാംകോട് , ബോധിപ്പിച്ച അപേക്ഷ കൊല്ലയിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-01-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


എ സതികുമാരി 


ഭാര്യ 


61 


2 


കിരൺ വി എസ് 


മകൻ 


33 


3 


മധുകൃഷ്ണ വി എസ് 


മകൻ 


31 


പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കി 
ലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


7796 


KERALA GAZETTE 


Part III 


ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( 3 ) 


നമ്പർ : എ8-19814 2021 


02-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ കുന്നത്തുകൾ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജേന്ദ്രൻ പി എന്നയാളുടെ 
അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുന്നത്തുകൾ വില്ലേജിൽ മേരിസെലിൻ എസ് റോഡരികത്തു വീട് 
കിഴക്കിൻകര ഉണ്ടൻകോട് , ബോധിപ്പിച്ച അപേക്ഷ കുന്നത്തുകൾ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മേരിസെലിൻ എസ് 


ഭാര്യ 


51 


2 


വിശാഖ് എം രാജേന്ദ്രൻ 


മകൻ 


27 


3 


വിദ്യ എം രാജേന്ദ്രൻ 


മകൾ 


23 


പരേതൻറെ മാതാവ് 

ജീവിച്ചിരിപ്പുണ്ട് . 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കി 
ലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 

( 4 ) 


നമ്പർ : എ1-19779 / 2021 


02-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ പള്ളിച്ചൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുകുമാരൻ കെ എന്നയാളുടെ 
അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പള്ളിച്ചൽ വില്ലേജിൽ രമണി കെ 

ആസ് ആർ ബി 
ഭവൻ , മുള്ളുവിള , ബോധിപ്പിച്ച അപേക്ഷ പള്ളിച്ചൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രമണി കെ 


ഭാര്യ 


69 


2 


ബിന്ദു ആർഎസ് 


മകൾ 


40 


പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കി 
ലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 

( 5 ) 


നമ്പർ : A5-188582021 


03-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ കുളത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആർ ഗോപാലകൃഷ്ണൻ നായർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


7797 


Revenue Department 


28th September 2021 


2 


എന്നയാളുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുളത്തൂർ വില്ലേജിൽ 

സുഗതകുമാരി 
ഉച്ചക്കട , കുഴിഞ്ഞാറ് വിള ( HSWard ) ഗോപാലസുധ ( ഓൾഡ് മണക്കുന്നു പുത്തൻ വീട് ) കെ പി വി 640 ബോധിപ്പിച്ച 

കുളത്തൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 05-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 


അപേക്ഷ 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


71 


2 


സുഗതകുമാരി 
രതീന എസ് @ രതീനസുധി 

വിജു ജി 


മകൾ 


47 


3 


മകൻ 


47 


പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കി 
ലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 

( 6 ) 


നമ്പർ : A5-1445 2021 


06-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീകുമാരി അമ്മ എന്നയാളുടെ 
അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെങ്കൽ വില്ലേജിൽ കേശവൻ നായർ കന്യാകുമാരി , പൈങ്കുളം പി 
ഒ കൊട്ടാരം ദേശം വിജയവിലാസം പുത്തൻവീട് , ബോധിപ്പിച്ച അപേക്ഷ ചെങ്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-12-2008 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


വിക്രമൻ നായർ കെ 


ഭർത്താവ് 


69 


2 


കേശവൻ നായർ കെ 


മകൻ 


25 


പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കി 
ലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 

( 7 ) 


No : A1-195912021 


02-09-2021 


Notice is hereby given to all to whom it may be concern that Girija . J Sindhu Bhavan , 
Aandimamvila , Dhanuvachapuram , Dhanuvachapuram.P , O , Kollayil Village , Neyyatinkara Taluk of Thiruvananthapuram District 
has filed an application of a legal heirship certificate in respect of the legal heirs of her Wife late C.Gopi who expired on 
12-05-2021 and that it has been reported to this office that the persons named in the scheduled below are the legal heirs 
of the said late C. Gopi . that it is proposed to issue a legal heirship certificate according to this to the applicant . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


7798 


KERALA GAZETTE 


Part III 


SCHEDULE 


SI.NO 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Girija . J 


Wife 


59 


2 


Preetha . G.G. 


Daughter 


38 


3 


Hemalatha . G.G. 


Daughter 


37 


4 


Sindhumol.G.G . 


Daughter 


35 


Parents of the Deceased are not alive 

Hence , it is proposed to issue a legal heir ship certificate accordingly 
in favour of the above said members for receiving the claims . objections , if any against the issue of the said legal heirship 
certificate should be filed in person before the Tahasildar , Neyyatinkara within 30 days from the date of publication of this 
notice in the Kerala Government Gazette . Belated applications and those sent by post will not be considered . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


